Reg . No. KL /TV (N )/12 


Government of Kerala 

1983 


5661 
03: TZA WOLS 


KERALA GAZETTE 

EXTRAORDINARY 

PUBLISHED BY AUTHORITY 
216983 : 

12th August 1983 
...Vol. XXVm , Trivandrum ,Friday, 

[No. 884 
21st Sravana 1905 (Saka ) 


ATTENT 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports (Transport - B ) Department 


DECLARATION 
No. 11395 / TB2/83/ TF & P . 

Dated , Trivandrum , 4th August 1983. 
S. R. O. No. 1029 /83. – Whereas,in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India the President has in 
Notification No. 2 /4 /63/ Judl. II dated 31-5-1963 entrusted the Government 
ofKerala with their consent, the functions of the CentralGovernment under 
the Kerala Land Acquisition Act, 1961 (Act 21 of 1962), in relation to 
acquisition of lands for the purpose of the Union in the State ofKerala ; 

And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 24710/ TB2/81/ TF & P 
dated the 29th September , 1981 in respect of the lands specified in the 
schedule below have been published as S.R.O. No. 1167/81 in the Kerala 
Gazette Extra Ordinary No. 796 dated the 14th October, 1981. 

. And whereas, under subsection (4 ) of section 19 of the said Act, the 
Government of Kerala have directed that in view of the urgency of the case , 
the provisions of section 5 of the said Act shall not apply to thc lands 
specified in the schedule below ; 

.And whereas, the Government are satisfied that the sald lands have to 
be acquired for a publio purpose ; 

33/ 3435 / S 


Now , therefore, the Government of Kerala hereby declare under 
section 6 of the said Act that the lands specified in the schedule below and 
measuring 1 Hectare 14 Ares and 23 Square Métres be the same a little 
more or less, are needed for a public purpose, to wit for the construction 
of Ernakulam -Alleppey Broad Guage Railway Line and under section 7 
of the said Act direct the Special Tahsildar Land Acquisition ), Railways, 
Sherthallai to take order for the acquisition of the lands. Further, under 
subsection ( 1) of section 19 of the said Act, the Government direct that the 
Collector may take possession of the lands on the expiry of fifteen days 
from the date of publication of the notice mentioned in subsection (1 ) of 
section 9 of the said Act.. 

A plan of the lands is kept in the Office of the Special Tahsildar, Land 
Acquisition , Railways , Sherthallai and may be inspected at any time 
during office hours . 

SCHEDULE 

21683 
District - Alleppey . 
Taluk - Sherthallai. 

Village - Aroor . 
(Block No. 3) 

( The extent given is approximate ) 
Sl. No. Sy.No. 

Description 

Extent in 

H. Ares Sq.m. 
(1) ( 2 ) 

(3 ) 
1 17 / 12-2 

Dry 

0 02 70 
2 402 /9-3 

0 00 50 
40210-5 

0 06 70 
402 /10-6 

0 07 00 
402 /11-4 Wet and dry . 0 04 96 
6 402/ 11-6 

0 04 60 
403 /6-3 

0 

09 20 
8 403/ 20-6 

0 05 20 
9 403/ 20-7 

0 01 00 
10 *403 21-3 

0 02 40 
11 403/21-4 

0 00 30 
12 403/22-3 Wet and dry 

0 02 80 
403722-4 

0 00 

60 
14 , 403 /23-5 

0 04 70 
15 403/29A4 

0 03 20 
16 403 /29C2 

0 01 20 
17 40474-8 

0 01 20 
18 404 4-7 Wet and dry 

14 00 
19 404 /5-3 

Dry 

0 01 00 
20 404 5-4 

0 03 90 
21 404/6-4 

0 00 70 
22 404 /6.5 

0 03 70 


Wet 


c 


. 


93 


Diy 


93 


- 13 


33 


22 


2 


0 


93 


92 


3 


(1 ) 


( 2) 


(3 ) 
Dry 


2 


13 


1 


23 
24 • 
25 
26 
27 
28 
29 
30 
31 
32 
33 
34 


1 


404/7-4 
404 / 7-3 
404| 7-5 
40479-2 
404112-4 
404/12-5 
404/13-8 
404 / 13-9 
404 /13-6 
404 /13-1 
404 /14-2 
404/17-2 


0 
0 
0 
0 
0 
0 
0 
0 
0 
0 
0 
0 


01 
01 
00 
00 
11 
00 
03 
05 
02 
00 
01 
05 


10 
10 
75 
25 
70 
20 
05 
30 
00 
12 
30 
80 


1 


3 


2 


Total 


: 1 


14 


23 


bring 


Explanatory Note 
( This is not part of the declaration but is intended to 
out the general purport .) 

The President of India has in Notification No. 2 /4 /63 /Judl. II dated 
31-5-1963 entrusted the Government of Kerala with their 

consent the 
Powers to acquire lands for the use of the Central Government in the State 
and it appears to the State Government that the lands mentioned in tho 
schedule above is needed for a public purpose viz . for the construction of 
Ernakulam -Alleppey Broad Guage Railway Line. 

This Declaration is intended for the above purpose . 

എസ്. ആർ. ഒ . നമ്പർ 1029/83. ഇൻഡ്യൻ ഭരണഘടനയുടെ258 -ാം അനു 
ച ° ദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച 
രാഷ്ട്രപതി 1963 മേയ് 31-ാം തീയതിയിലെ 214/1963 ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനത്ത 

യൂണിയൻറ ആവര്യത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961- ലെ കരള സ്ഥല 

മെടുപ്പ്ആകൗs (1962- ല് 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതല 
കൾ കേരള സർക്കാരിനെ അവരുടെസമ്മതത്തോടുകൂടി മൽപ്പിച്ചിരിക്കുന്നതി 
നാലും ; 

1961 - ലെ കേരള സ്ഥലമെടുപ്പ്ആക്ററ് (1962- ലെ 213-ാം വകുപ്പ് (1) എം 
ഉപവകുപ്പു പ്രകാരം 1981 ഒക്ടറേറാബർ 14 -ാം തീയതിയിലെ 796 -ാം നമ്പർ 
അസാധാരണ ഗസററിൽ എസ്. ആർ. ഒ . 1167| 81 എന്ന നമ്പർ പ്രകാരം 
1981 സെപ്ററംബർ 29 -ാം തീയതിയിലെ 24710/ റിബി2/81 /ററിഎഫ ° & പി 
എന്ന നമ്പർ വിജ്ഞാപനം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിയെ സംബ 
ന്ധിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും ; 

പ്രസ്തുത ആക° ററ ° 19 -ാം വകുപ്പ് (4 ) -ം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച 

പസ്തുത 

ആക്റം 


4 


5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള സംഗതിക്ക 
ബാധക മാകുന്നതല്ലെന്ന് കേരള സർക്കാർ നിർദേശിച്ചിരിക്കുന്നതിനാലും ; 

പ്രസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയഴക്കെടുക്ക 
ണ്ടതാണെന്ന 

കേരള സർക്കാരിന ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും, 
ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക°s ° 6 -ാം വകുപ്പു പ്രകാരം കേരള സർക്കാർ 
താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 1 ഹെക° ററർ 14 ആർ23 സ്ക്വയർ മീററർ 
വിസ്തീർണ്ണത്തിൽ അല്പം കൂടുതലോ കുറവോ വരുന്നതുമായ ഭൂമി ഒരു 
പൊതു ആവശ്യത്തിന് അതായത് എറണാകുളം-ആലപ്പുഴ റയിൽപ്പാത നിർമ്മി 
ക്കുന്നതിന് ആവശ്യമാണെന്ന് ഇതിനാൽ ( പഖ്യാപിക്കുകയും പ്രസ്തുത 
ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കെടുക്കുന്നതി 
നുളള ഉത്തരവ് സ്വീകരിക്കുന്നതിന് ചേർത്തല റയിൽ 

സ്പെഷ്യൽ 
തഹശീൽദാരോട ° ( സ്ഥലമെടുപ്പ്) നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

മാത്രമല്ല , പ്രസ്തുത ആക്ററ് 9 -ാം വകുപ്പ് (1) Oം ഉപവകുപ്പു പ്രകാര 
മുളള നോട്ടീസ് പസിദ °ധപ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവസം കഴിയു 
മ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ടതാണെന്നും, 
സർക്കാർ 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടറോട് നിർദ്ദേശി 
ക്കുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ ചേർത്തല റയിൽവെ സ്പെഷ്യൽ തഹശീൽദാരുടെ 
( സ്ഥലമെടുപ്പ്) ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ സമയത്ത 
എപ്പോൾ വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതുമാണ്. 

പട്ടിക 


ജില്ല - ആലപ്പുഴ. 
താലൂക്ക്_ചേർത്തല . 

വില്ലേജ° -അരൂർ. 
( ബ്ലോക്ക് നമ്പർ -3) 
"(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
( കമ സർവ്വ വിവരണം 

വിസ്തീർണ്ണം 
നമ്പർ നമ്പർ 

ഹ , ആർ സ്ക , മീ . 
(1) ( 2) 

( 3) 
17/12-2 പുരയിടം 

0 02 70 
40219-3 

നിലം 

0 00 50 
3 402/10-5 

0 c6 70 
402/10-6 

0 07 00 
402|11-4 നിലവുംപുരയിടവും 

0 04 - 96 
6 402 /11-6 

0 04 60 
1 403| 6-3 

0 09 20 
8 403 20-6 പുരയിടം 

0 05 20 
9 403120-1 

0 01 00 
. 10 40321-3 

0 02 40 
11 403/ 21-4 

0 00 30 
12 

40322-3 നിലവുംപുരയിടവും 0 02 80 
13 40322-4 

0 00 60 
14. 40323-5 

0 04 70 
15 403/2934 

0 03 20 


93 


31 


1 ) 


3 


5 


( 4) 


ാ 


13 


1 


16 
17 
18 
19 

20 
പ 21 

20 
23 
24 
25 
26 
27 
28 
29 
30 
3ി 
32 
33 
34 


(2 ) 

( 3) 
403 /29 സി 2 നിലവും പുരയിടവും 
4044-8 

പുരയിടം 
40 !14-7 നിലവുംപുരയിടവും 
40415-3 

പുരയിടം 
4045-4 
404 / 6-4 
404 /6-5 
40477-3 
404 / 7-3 
4047-5 
404|9-2 
404/12-4 
404 /12-5 
404 13-8 
404 /13-9 
404/13-6 
404 / 13-7 
404/14-2 
404/17-2 


3 


ന 


0 
0 
0 
0 
0 
O 
0 
0 
0 
0 
0 
0 
O 
0 
0 
0 
0 
0 
0 


01 
01 
14 
01 
03 
00 
03 
01 
01 
00 
00 
11 
00 
03 
05 
02 
00 
01 
05 


20 
20 
00 
00 
90 
70 
10 
10 
10 
75 
25 
70 
20 
05 
30 
00 
12 
30 
80 


33 


33 


2 


3 


Total 


1 


14 


23 


വിശദീകരണക്കുറിപ്പ് 
( ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളി 
പ്പെടുത്തുവാൻ ഉദ° ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2/4/1963 ജുഡീഷ്യൽ Il എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം 

ഈ സംസ്ഥാനത്ത് കേന്ദ സർക്കാരിൻറ 
ഉപയോഗത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള 
സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി രമേല്പിച്ചിട്ടുളളതുംമുകളിൽ 
പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന 
എറണാകുളം-ആലപ്പുഴ ബാഡ്ഗേജ് റയിൽപ്പാതനിർമ്മിക്കുന്നതിന് ആവശ്യ 
മാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 
മേൽപ്പറഞ്ഞ ഉദ്ദേശം 

നിറവേററുന്നതിനുവേണ്ടിയുളളതാണ് ഈ 
( പഖ്യാപനം. 


അതായത 


By order of the Governor, 

V. A. AUGUSTINE, 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRĘSS, 

TRIVANDRUM , 1983. 
33/3435/ S 


